Kerala Gazette No . 34 dated 21st August 2007 . 
PART III 

STORES PURCHASE DEPARTMENT 


Department of Technical Educationy 


SHORT TENDER NOTICE 


[2/2007- 08] 
No. P -1199/ 2007. 

2nd August 2007. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, 
- Sealed tenders are invited for the supply of ഇ . പി. റ്റി . ഡിപ്പാർട്ട്മെന്റിലെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സസ്, 
equipments for the use in Industrial Electronics, PLC & പി .എൽ. സി. ആന്റ് മെകാകൺട്രോളർ ലാബിലേക്ക് 
Microcontroller Lab of EPT Department of Government 

ഉപക ര ണ ങ്ങൾ വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാ സു കൾ 
Polytechnic College , Kalamassery. 

ക്ഷണിച്ചുകൊള്ളുന്നു . 
Tenders should be superscribed as the “ Tender for ദർഘാസ് അടക്കംചെയ്ത കവറിനു പുറത്ത് ഇ . പി. റ്റി. 
the supply of equipments for the use of Industrial ഡിപ്പാർട്ട്മെന്റിലെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ്, പി. എൽ. സി. 
Electronics , PLC & Microcontroller Lab of EPT ആന്റ് മൈക്രോകൺട്രോളർ ലാബിലേക്ക് ഉപകരണങ്ങൾ 
Department and addressed to " The Principal, Government വാങ്ങു ന്ന തിനുള്ള ദർഘാ സ് എന്ന് എഴു തി യി 
Polytechnic College , Kalamassery, Aluva , Kerala , രിക്കേണ്ടതും പ്രിൻസിപ്പാൾ, സർക്കാർ പോളിടെക്നിക് 
Pin - 683 104 so as to reach the same on or before കോളേജ്, കളമശ്ശേരി, ആലുവ, കേരള, പിൻ - 683 104 എന്ന 
7 - 9 - 2007 at 1 p . m . Late tenders will not be accepted . വിലാസത്തിൽ അയയ്ക്കേണ്ടതുമാണ്. ദർഘാസുകൾ 7 -9- 2007, 
The tenders will be opened at 2 p . m . on 7 -9 - 2007 in the 2 മണിക്ക് തുറക്കുന്നതും തൽസമയം സന്നിഹിതരായിരിക്കുന്ന 
presence of the tenderers or other representatives who കരാറുകാരന്റെയോ അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന 
may be present at that time. 

പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കു 
Intending tenderers may on application to the 

-- ന്നതുമാണ്. ദർഘാസുകൾ അയയ്ക്കുന്ന ഫോറം 450 രൂപയ്ക്ക് 
undersigned , obtain the requisite tender form on which 

- പോളിടെക്നിക് ഓഫീസിൽ നിന്നും നേരിട്ടോ അഥവാ 480 
tenders should be submitted . Application for the tender 

- രൂപയ്ക്ക് ദർഘാസ് ഫോറം രജിസ്റ്റേർഡ് തപാലിലോ 
form should be accompanied by a cash remittance of 

ലഭി ക്കു ന്ന താ ണ് . ഈ തുക അംഗീകൃത നികുതികൾ 
Rs. 450 (Rupees Four hundred and fifty only) which is the 

ഉൾപ്പെട്ടതാകുന്നു . ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 
price fixed for the form and which is not refundableunder 

കാരണവശാലും തിരികെ നൽകുന്നതല്ല . ദർഘാസ് വാങ്ങിയ 
any circumstances. The value of the tender form includes 

ആളുടെ പേരിൽത്തന്നെ ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. 
ST & AST. The tender forms are not transferable . Tender 

ചെക്ക്, ഡാറ്റ്, തപാൽ സ്റ്റാമ്പ് തുടങ്ങിയവ ഫോറത്തിന്റെ 
forms can be obtained by post by sending Money Order 

വില യായി സ്വീക രി ക്കു ന്ന തോ വി . പി . പി . ആയി 
of Rs. 480 (Rupees Four hundred and Eighty only ) for 

അയയ്ക്കുന്നതോ അല്ല. ദർഘാസുകൾ 6- 9- 2007 - ന് 3 മണി 
original. Cheques, Drafts, Postage Stamps etc . will not be 

- വരെ ലഭ്യമാണ്. 
accepted towards the cost of forms nor will be the form - സാധ ന ങ്ങ ളുടെ ആകെ തുകയുടെ 1 ശത മാനം 
sent by V .P.P . Sale of tender form will be closed at 3 p .m . നിരതദ്രവ്യം ഡി. ഡി . ആയി ടെന്ററിനോടൊപ്പം അടക്കം 
on 6-9 -2007 . 

ചെയ്യേണ്ടതാണ്. 
- Earnest money @ Rs . 1 % of the total cost of article 
should be enclosed with each tender. 

Government Polytechnic College, 

( Sd.) 
Kalamassery. 

Principal . 


